- I \ cs . N () . രജി, നമ്പർ 
KL | TV | N ) / 12 / 2006 - 2008 


Government of Kerala 

കേരള സർക്കാർ 

2008 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ°ധം ജ0 m ” 


No . 


1 


Vol. LIII ) 
വാല്യം 53 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th January 2008 
| 2008 ജനുവരി 15 
25th Pousha 1929 
- 1929 പൌഷം 25 


നമ്പർ 


PART III 
Public Works Department 


RE - TENDER NOTICE 
No . BSC - 1 / 2007- 08 /DBGL . 18th December 2007 . 


Last date and time of receipt of tender 

18 - 1 - 2008 upto 4 p . m . for Sl , No. 1 and 

17 - 1 -2008 upto 4 p . m . for Sl . No . 2 . 
Period of completion - 6 months . 


Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from the 
Registered Contractors of Kerala PWD / Irrigation 
Department Class A & B Category for the 
following work so as to reach this office on os 
before the date specified . Tenders will be opened 
at 4 . 30 p , m . on the date specified by the 
undersigned or other authorised officers. 

Sealed tenders should be sent by post only 
so as to reach the same within the prescribed 
date and time itself 

si . Tender No . and Name of Work EMD 
. No , with PAC 

Rs . 


Name of Division - Buildings Division , Kottayam 
- for Sl . No. 1 and Buildings Division , 

Pathanamthitta for Sl . No . 2 . 
Tender documents and other particulars can be 
obtained from this office upto I p . m . one day before 
the tender date on application in writing and 
on payments of cost ( not refundable ) either in 
cash or by money order . Only postal tanders will be 
entertained and late tenders will be rejected . All 
other conditions are the same as those current 
in Kerala Public Works Departinent. 


- 1 


50 ,000 


2 


36 / SEBSC / 2007- 08 - Construction 

of building for Sub Treasury 

Pallikkathode - Rs. 21 lakhs - 
38 / SEBSC/ 2007 - 08 - Deposit works 

Construction of Building for 
the Paediatric ward at 
Taluk Head Quarters Hospital, 
Thiruvalla - Rs. 24 lakhs - 


ദക്ഷിണമേഖലാ സു പണ്ടിംഗ് എഞ്ചിനീയർ , 
ബിൽഡിംഗ്സ് ആൻറ് ലോക്കൽ വർക്സ് 
തിരുവനന്തപുരം കേരള 2 വർണ്ണർ ക്കു വേണ്ടി താഴെ 
പായു ) പവിത്തികൾക്ക് പൊതുമരാ മ ത്ത് ഇറിഗേഷൻ 
വകുപ്പുകളിലെ അംഗീകത കരാറുകാരിൽനിന്നും 
മത്സരാടി 10°ഥാനത്തിലുളള ദർഘാസുകൾ ( പ്രവത്തി 
യുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളി" ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസിന്റെ 
കാലാവധി അത് സ്വീകരിക്കുന്ന അവസാന ദിവസം 
മുതൽ 4 മാസംവരെ ആയിരിക്കും, മുദ്രവച്ച ദർഘാ 
സുക ൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ മുഖേന 
ല:ഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 


50 , 000 


Cost of teader toran - - Rs. 1 , 000 + S . T . 


കമ് ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ : 1 പ്രവൃത്തിയുടെ പേരും 

വ്യം 
അടങ്കൽ തുകയും 

രൂപ 
| 1 36 /7എസ്. ഇ . ബി . എസ്. സി . 

2007- 08 - , പള്ളിക്കത്തോട് 
സബ്(ട്രഷറിക്കുവേണ്ടി കെട്ടിട 

നിർമ്മാണം _ രൂപ 21 ലക്ഷം 50, 000 
| 38 | എസ്. ഇ . ബി . എസ്. സി . 

2007- 08 - തിരുവല്ല താലൂക്ക് 
ആ ശു പ തി യ ി ൽ ഒ രു 
പീഡിയാട്രിക് വാർഡ് നിർമ്മി 
ക്കുന്നതിന് _ രൂപ 24 ലക്ഷം 50, 000 


ദർഘാസ് പ്രമാണത്തിന്റെം വില - രൂപ 1, 000 + 

വി , നി . 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - കമനമ്പർ 1 - ന് 18 - 1 - 2008 
വൈകുന്നേരം 4 മണി, ( ക്രമനമ്പർ 2 - ന് 
17 - 1 - 2008 , 4 മണി. 


( പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 

6 മാസം . 


കരാറുകാരുടെ തരംതിരിവ് _ 4എ ആൻറ് ബി 

ക്ലാസ് . 


( പ്രവൃത്തിചെയ്യുന്ന ഡിവിഷൻ പ്രകമനമ്പർ 1 - ന് 

ബിൽഡിംഗ്സ് ഡിവിഷൻ, കോട്ടയം, കമ 
നമ്പർ 2 - ന് ബിൽഡിംഗ്സ് ഡിവിഷൻ , 

പത്തനംതിട്ട . 
- ദർഘാസം ( പമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു 
ദിവസംമുമ്പ് ഉച്ചയ്ക്ക് ഒരുമണിവരെ ഈ ഓഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. പ ാ തു മ രാ മ 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവി 
ലുളള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


| (Sd .) 
Superintending Engineer . 


Thiruvananthapuram , 


